Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1414 





THRISSUR DISTRICT 
Thrissur Taluk 


പരസ്യം 


നമ്പര്‍ എ4-23072/2020. 2020 നവംബര്‍ 6. 


തൃശ്ശൂര്‍ താലൂക്ക്‌, തൃശ്ശൂര്‍ വില്ലേജില്‍ പള്ളിയില്‍ 
ലെയിന്‍ ദേശത്ത്‌ മഞ്ഞിപറമ്പില്‍ വീട്ടില്‍ എം. ആര്‍. പ്രഭാകരന്‍ 
s/o രാമന്‍, എം. വി. എന്നയാള്‍ 24-3-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ഓഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയതില്‍ 


അന്വേഷണം താഴെ 


പറയുന്നവരാണ്‌ അവകാശികള്‍ എന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. സി. ലീല ഭാര്യ 85 
2 അനിത ഗോപാല്‍ മകള്‍ 61 
3 ശ്രീനാഥ്‌ പ്രഭാകരന്‍ മകന്‍ 59 
4 അജിത (പ്രമോദ്‌ മകള്‍ 55 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം 
ആയത്‌ ഈ പരസ്ും ഗസറ്റില്‍ [പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമുലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 


തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(പ്പു) 


തൃശ്ശൂര്‍. തഹശീൽദാർ. 





Chavakkad Taluk 
പരസ്യം 


() 


നമ്പര്‍ ag)s-8141/2020. 2020 ഒക്ടോബര്‍ 23. 


ചാവക്കാട്‌ താലൂക്ക്‌, ഒരുമനയൂര്‍ വില്ലേജില്‍ നാലകത്ത്‌ 
തൂമാട്ട്‌ വീട്ടില്‍ ബീരാവു മകന്‍ എന്‍. റ്റി. ഹംസഹാജി 
എന്നയാള്‍ 29-4-2019-ന്‌ മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ 
പേരില്‍ ബാങ്കിലുള്ള ഒരു ലക്ഷം രൂപ പിന്‍വലിക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമുണ്ടെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമുലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 


തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


128 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സൈദ മകള്‍ 58 

2 മുഹമ്മദ്‌ ഹാഷിം മകന്‍ 55 


3 മുഹമ്മദ്‌ അസ്ലം 49 


(2) 


നമ്പര്‍ എ€-8625/2020. 2020 ഒക്ടോബര്‍ 23. 


ചാവക്കാട്‌ താലുക്ക്‌, ഇരിങ്ങച്രം വില്ലേജില്‍ ശ്രാവണം, 
പട്ടണത്ത്‌ വീട്ടില്‍ രഘുനാഥ്‌ പട്ടണത്ത്‌ എന്നയാളുടെ ഭാര്യ 
ഗിരിജ, വി. എന്‍. എന്നവര്‍ 18-9-2020-ന്‌ മരിച്ചിട്ടുള്ളതാകുന്നു. 
ടിയാരിയുടെ പെന്‍ഷന്‍ സംബന്ധമായ ആവശ്യത്തിന്‌ 
ചാവക്കാട്‌ സബ്‌ ട്രഷറിയില്‍ ഹാജരാക്കുന്നതിനായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ 
ടിയാളുടെ അവകാശികള്‍ ഈ ആഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കൂന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസും ഗസറ്റില്‍ പപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 


തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രഘുനാഥ്‌ പട്ടണത്ത്‌ ഭര്‍ത്താവ്‌ 71 
2 കീര്‍ത്തി ആര്‍. പട്ടണത്ത്‌ മകള്‍ 36 


3 ദീപ്തി ആര്‍. പട്ടണത്ത്‌ 34 


(3) 


നമ്പര്‍ എ€-8635/2020. 2020 ഒക്ടോബര്‍ 23. 


ചാവക്കാട്‌ താലൂക്ക്‌, മുല്ലശ്ശേരി വില്ലേജില്‍ 
പോവില്‍ തിരുവാമഠത്തില്‍ വേലു മകന്‍ ഇങ്കായി എന്ന 
അപ്പുകുട്ടന്‍ എന്നയാള്‍ 14-3-1987-ന്‌ മരിച്ചിട്ടുള്ളതാകുന്നു. 
പേരില്‍ ബാങ്ക്‌ 


അപേക്ഷകന്റെ ലോണ്‍ എടുക്കുന്ന 


ആവശൃത്തിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ആഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ര്രസിദ്ധപ്പെ ടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമുലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും 


കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1415 





പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
ബന്ധം 
പുരുഷോത്തമന്‍ മകന്‍ 65 


(4) 


നമ്പര്‍ എ-8485/2020. 2020 ഒക്ടോബര്‍ 23. 


ചാവക്കാട്‌ താലൂക്ക്‌, ഇരിങ്ങ(്രം വില്ലേജില്‍ കോവട്ട്‌ 
വീട്ടില്‍ കെ. എന്‍. അയ്യപ്പകുട്ടി മകന്‍ കെ. എ. വത്സലന്‍ 
എന്നയാള്‍ 4-8-2020-A മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ 
ഒരു ലക്ഷം രൂപ പിന്‍വലിക്കുന്നതിനായി ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ആഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ .്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും 
കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുന്ദരി ഭാര്യ 60 
2 സന്ദീപ്‌, കെ. വി. മകന്‍ 36 
3 സന്ധു, കെ. വി. മകള്‍ 35 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
ചാവക്കാട്‌. തഹശീൽദാർ. 





Kodungallur Taluk 
പരസ്യം 


1) 


നമ്പര്‍ എ4-7031/2020. 2020 ഒക്ടോബര്‍ 19. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ മേത്തല വില്ലേജ്‌ പൊയ്യത്തറ 
കൃഷ്ണന്‍ മകള്‍ പുഷ്പാവതി, പി. കെ. 26-1-2019-ല്‍ 
മരണമടഞ്ഞു. പരേതയുടെ സഹോദരന്‍ മുരളീധരന്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാര്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. 
അപ്രകാരം അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ഈ പരസും ഗസറ്റില്‍ (6്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 
അക്ഷേപങ്ങള്‍ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കനക, പി. കെ. സഹോദരി 83 
2 അഞ്ജനാവതി, പി. കെ. ” 81 
3 ഹേമപ്രഭ, പി. കെ. [ഴി 74 
4 മുരളീധരന്‍, പി. കെ. സഹോദരന്‍ 72 
5 ഉഷാദേവി, പി. കെ. സഹോദരി 68 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


Gaz. No. 8/2021/DTP (CLR). 


129 


(2) 


നമ്പര്‍ agj4- 1465/2020, 2020 ഒക്ടോബര്‍ 23. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ മേത്തല വില്ലേജ്‌ 
പടിഞ്ഞാറേക്കാട്ടില്‍ വാസു, പി. കെ. മകന്‍ പി. വി. പീതാംബരന്‍ 
20-9-2019-ല്‍ മരണമടഞ്ഞു. പരേതന്റെ ഭാര്യ ജയശ്രീ, പി. 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാര്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. 
അപ്രകാരം അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും 
ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയശ്രീ, പി. ഭാര്യ 56 
2 അരുൂണ്‍ദേവ്‌, പി. മകന്‍ 30 
3 അപര്‍ണ്ണ, പി. മകള്‍ 27 
4 അല്ലി മാതാവ്‌ 85 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


(3) 


നമ്പര്‍ ag)4-7157/2020. 2020 ഒക്ടോബര്‍ 23. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ ആല വില്ലേജ്‌ കുറ്റിപറമ്പില്‍ 
ശങ്കരനാരായണന്‍ മകന്‍ തിലകന്‍, കെ. എസ്‌. 2-6-2018-ല്‍ 
മരണമടഞ്ഞു. പരേതന്റെ ഭാരൃ ഷീല അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരരതമാണ്‌ 
അവകാശികള്‍ എന്ന്‌ കാണുന്നു. അപ്രകാരം അവകാശികളെ 
ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയം കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷ്വീല ഭാര്യ 56 

2 സന്ദീപ്‌ മകന്‍ 36 

3 സനൂപ്‌ ം 34 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


(4) 


നമ്പര്‍ എ:-67ാ6/2020. 2020 ഒക്ടോബര്‍ 23. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌ ച്ചെന്താപ്പിന്നി വില്ലേജ്‌ 
കിഴക്കേപ്പാട്ട്‌ ദാമോദരന്‍ ഭാര്യ നീലിപ്പെണ്ണ്‌ 23-7-2007-ല്‍ 
മരണമടഞ്ഞു. പരേതയുടെ മകന്‍ ബാബു അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരരതമാണ്‌ 
അവകാശികള്‍ എന്ന്‌ കാണുന്നു. അപ്രകാരം അവകാശികളെ 
ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയം കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന അക്ഷേപങ്ങള്‍ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


